Regn . No. KERBIL / 2012 / 45073 

dated 5-9-2012 with RNI 


കേരള സർക്കാർ 
Government of Kerala 


सत्यमेव जयते 


Reg . No. KL / TV ( N ) / 634 / 2021-2023 


2021 


GOVERNMENT 


സ് o 


OF KERALA 


കേരള ഗസററ് 

KERALA GAZETTE 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


PUBLISHED BY AUTHORITY 


തിരുവനന്തപുരം , 

ചൊവ്വ 


വാല്യം 10 


നമ്പർ 


2021 ആഗസ്റ്റ് 17 
17th August 2021 

1197 ചിങ്ങം 1 
1st Chingam 1197 
1943 ശ്രാവണം 26 
26th Sravana 1943 


33 


Vol . X 


No. 


Thiruvananthapuram , 

Tuesday 


PART III 


Ground Water Department 


ഭൂജലവകുപ്പ് ഡയറക്ടറുടെ നടപടിക്രമം 
( ഹാജർ : ശ്രീ . എസ് . വെങ്കടേസപതി , ഐ.എ.എസ് . 


നമ്പർ ഇ ( 2 ) -4784 / 2020 / ഡി.ജി.ഡബ്ലു . 


2021 ജൂൺ 10 . 


വിഷയം : - ഭൂജലവകുപ്പ് ജീവനക്കാര്യം - ജൂനിയർ കെമിസ്റ്റ് - അന്തിമ സീനിയോറിറ്റി ലിസ്റ്റ് പുറപ്പെടുവിക്കുന്നു . 
പരാമർശം :-( 1 ) ഈ ഓഫീസിലെ 30-12-2020 -ാം തീയതിയിലെ പാവിഷണൽ സീനിയോരിറ്റി ലിസ്റ്റ് . 

( 2 ) ശ്രീമതി ഹേമ സി . നായർ , ജൂനിയർ കെമിസ്റ്റിന്റെ 25-1-2021 - ലെ കത്ത് . 
( 3 ) ശ്രീമതി ശ്രീകല , എം . എസ് . ജൂനിയർ കെമിസ്റ്റിന്റെ അപേക്ഷ . 


ഉത്തരവ് 


ഭൂജലവകുപ്പിലെ ജൂനിയർ കെമിസ്റ്റിന്റെ പാവിഷണൽ സീനിയോരിറ്റി ലിസ്റ്റ് പരാമർശം ( 1 ) പ്രകാരം ബന്ധപ്പെട്ട 
ഉദ്യോഗസ്ഥർക്ക് സർക്കുലേറ്റ് ചെയ്തിരുന്നു . പ്രസ്തുത ലിസ്റ്റുമായി ബന്ധപ്പെട്ട പരാമർശം ( 2 ) , ( 3 ) പ്രകാരം അപേക്ഷകൾ 
ലഭിച്ചിരുന്നു . ആയത് പരിശോധിച്ചു വേണ്ടി തിരുത്തലുകൾ രേഖപ്പെടുത്തലുകൾ നടത്തിയിട്ടുണ്ട് . 


മേൽ സാഹചര്യത്തിൽ ഭൂ ജ ലവകുപ്പിലെ ജൂനിയർ കെമിസ്റ്റിന്റെ സീനിയോ രിറ്റി ലിസ്റ്റ് അന്തി മ മാക്കി ഉത്ത രവ് 
പുറപ്പെടുവിക്കുന്നു . 


ഭൂജലവകുപ്പ് ഡയറക്ടറുടെ കാര്യാലയം , 
തിരുവനന്തപുരം , 


( ഒപ്പ് ) 
ഡയറക്ടർ . 


Gaz , No. 33/202 1 / DTP ( Ground Water ) . 


545 


26 


KERALA GAZETTE 


[ PART III 


Final Seniority List of Junior Chemist as on 1-11-2020 in the Ground Water Department 


SI 


Name 


Date of 


Qualification 


Date of 

Date of 
Appointment Declaration 
as Junior Chemist of probation 


Remarks 


No. 


Birth 


( 1 ) 


( 2 ) 


( 3 ) 


( 4 ) 


( 5 ) 


( 6 ) 


( 7 ) 


1 


Smt . Sreekala , M. S. 


16-3-1975 


28-8-2006 


5-10-2008 


Direct 
Recruitment 


B.Sc. Chemistry & 

Diploma of 
Associateship of 
the institution of 

Chemist Ph.D 


2 


Smt . Shahina Beevi 


29-5-1969 


B.Sc. Chemistry 


1-11-2013 


1-11-2014 


By promotion 


3 


Smt . Hema C. Nair 


14-11-1976 


1-11-2013 


14-11-2014 


M.Sc. Chemistry 

Ph.D 


By promotion 


ദർഘാസ് പരസ്യം 


നമ്പർ ജി.ഡബ്ല്.കെ . / 1341 / 2017 . 

2021 ആഗസ്റ്റ് 12 . 
കേരള ഗവർണ്ണർക്കു വേണ്ടി ഭൂജല വകുപ്പ് , കാസർഗോഡ് ജില്ലാ ആഫീസർ താഴെ പറ യുന്ന പ്രവൃത്തികൾക്ക് 
പരി ചയ സമ്പന്നരായ ക രാ റു കാ രിൽ നിന്നും മത്സ രാ ടി സ്ഥാ ന ത്തി ലുള്ള പ വ ത്തി യുടെ പേരെ ഴുതി മു ദ വച്ച 
ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . 
ദർഘാസ് നമ്പരും 

നിരത ദർഘാസ് 

ജോലി ചെയ്ത 
കമ 
ജോലിയുടെ വിവരവും ദ്രവ്യം ഫോറത്തിന്റെ വില 

തീർക്കേണ്ട കാലാവധി 
നമ്പർ 
അടങ്കൽ തുകയും 

₹ 

₹ 
( 1 ) ( 2 ) ( 3 ) 

( 5 ) 


1 


2,500 


500+ G , S. T 12 % 


2021 ഒക്ടോബർ 15 - ന് മുൻപ് 


15 2021-22 - കാസറഗോഡ് മുനിസിപ്പാലിറ്റിയിലെ 
കൊല്ലംബാടി സ്കൂളിൽ മിനി കുടിവെള്ള 
പദ്ധതി നടപ്പിലാക്കൽ -1 1,66,000 
16 , 2021-22 - കാസറഗോഡ് മുനിസിപ്പാലിറ്റിയിലെ 
അമെ കോളനിയിൽ മിനി കുടിവെള്ള പദ്ധതി 
നടപ്പിലാക്കൽ - 2,21,000 


2 


3,350 


500+ G , S. T 12 % 


2021 ഒക്ടോബർ 15 - ന് മുൻപ് 


3 


4,050 


600+ G , S. T 12 % 


2021 ഒക്ടോബർ 15 - ന് മുൻപ് 


17 2021-22 - മംഗൽപാടി ഗ്രാമ പഞ്ചായത്തിലെ 
വീരനഗർ അഡ് എസ്.സി കോളനിയിൽ മിനി 
കുടിവെള്ള പദ്ധതി നടപ്പിലാക്കലും ബന്തിയോട് , 
ബോലദപദവ് എന്നീ എസ് , സി കോളനിയിൽ 
കുഴൽ കിണർ ഫ്ളഷിങ്ങും- X 2,68,448 


4 


3,450 


500+ G. S. T 12 % 


2021 ഒക്ടോബർ 15 - ന് മുൻപ് 


18 2021-22 - പൈവളിഗെ ഗ്രാമ പഞ്ചായത്തിലെ 
തളങ്കള എസ്.സി കോളനിയിൽ മിനി കുടിവെള്ള 
പദ്ധതി നടപ്പിലാക്കൽ_ R 2,29,000 


5 


4,650 


700+ G , S. T 12 % 


2021 ഒക്ടോബർ 15 - ന് മുൻപ് 


19 / 2021-22 - മംഗൽപ്പാടി ഗ്രാമ പഞ്ചായത്തിലെ 
ഷിറിയ എസ്.സി കോളനിയിൽ കുഴൽ കിണർ 
ആഴം കൂട്ടലും മിനി കുടിവെള്ള പദ്ധതി 
നടപ്പിലാക്കലും -3 3,10,000 


6 


4,800 


700+ G. S. T 12 % 


2021 ഒക്ടോബർ 15 - ന് മുൻപ് 


20 / 2021-22 - മംഗൽപ്പാടി ഗ്രാമ പഞ്ചായത്തിലെ 
ശാന്തി മൂല എസ്.സി കോള നി യിൽ മിനി 
കുടിവെള്ള പദ്ധതി നടപ്പിലാക്കൽ ? 3,17,000 


546 


17th Aug. 2021 ] 


GROUND WATER DEPARTMENT 


27 


( 1 ) 


( 2 ) 


( 3 ) 


( 4 ) 


( 5 ) 


7 


5,350 


800+ G , S. T 12 % 


2021 ഒക്ടോബർ 15 - ന് മുൻപ് 


21 / 2021-22 - മംഗൽപാടി ഗ്രാമ പഞ്ചായത്തിലെ 
കണ്ണാടിപ്പാറ എസ്.സി കോള നി യിൽ മിനി 
കുടിവെള്ള പദ്ധതി നടപ്പിലാക്കൽ { 3,56,000 


8 


4,300 


600+ G , S. T 12 % 


2021 ഒക്ടോബർ 15 - ന് മുൻപ് 


22 / 2021-22 -മഞ്ചേശ്വരം ഗ്രാമപഞ്ചായത്തിലെ 
ഉദ്വാവാര എസ്.സി കോളനിയിൽ കുഴൽ കിണർ 
ആഴം കൂട്ടലും മിനി കുടിവെള്ള പദ്ധതി 
നടപ്പിലാക്കലും- 7 2,85,500 


9 


4,550 


700+ G , S. T 12 % 


2021 ഒക്ടോബർ 15 - ന് മുൻപ് 


23 / 2021-22 - കയ്യൂർ ചീമേനി ഗ്രാമ പഞ്ചായത്തിലെ 
പുലിക്കുണ്ട് എസ്.സി കോളനിയിൽ മിനി 
കുടിവെള്ള പദ്ധതി നടപ്പിലാക്കൽ { 3,02,500 


ദർഘാസ് ഫോറം നൽകിത്തുടങ്ങുന്ന തീയതിയും സമയവും 18-8-2021 , 10 മണി മുതൽ . 
ദർഘാസ് വിൽക്കുന്ന തീയതിയും സമയവും 26-8-2021 , 1 മണിവരെ . 
ദർഘാസ് സ്വീകരിക്കുന്ന തീയതിയും സമയവും 1-9-2021 , 4 മണിവരെ . 


ദർഘാസ് തുറക്കുന്ന തീയതിയും സമയവും - 2-9-2021 , 2 മണി . 


1 . 


മറ്റ് വ്യവസ്ഥകൾ 
പൂരിപ്പിച്ച ദർഘാസുകൾ ജില്ലാ ഓഫീസർ , ഭൂജല വകുപ്പ് , വിദ്യാനഗർ , കാസർഗോഡ് എന്ന വിലാസത്തിൽ 
മുകളിൽ സൂചിപ്പിച്ച സമയത്തിനുമുമ്പ് ലഭിക്കേണ്ടതാണ് . 


2 . 


പ വൃത്തി സംബ ന്ധിച്ച് കൂടു തൽ വിവ ര ങ്ങ ൾ പവ്യത്തി സമ യ ങ്ങ ളിൽ വിദ്യാ ന ഗറി ലുള്ള ഓഫീസിൽ 
നിന്നും അറിയാവുന്നതാണ് . 


3 . 


സർക്കാർ ടെണ്ടറുകളെ സംബന്ധിക്കുന്ന എല്ലാ നിയമങ്ങളും ഈ ടെണ്ടറിനും ബാധകമായിരിക്കും . 


4 . 


ടെണ്ടർ റദ്ദാക്കു ന്ന തുൾപ്പെടെയുള്ള തീരു മാ ന ങ്ങൾ എടുക്കു ന്ന തി നുള്ള അധികാരം ജില്ലാ ഓഫീ സ റിൽ 
നിക്ഷിപ്തമായിരിക്കും . 
ദർഘാസ് തുറക്കുന്ന ദിവസം ഒഴിവ് ദിവസമാകുകയാണെങ്കിൽ തൊട്ടടുത്ത പ്രവൃത്തി ദിവസം മേൽപ്പറഞ്ഞ അതേ 
സമയത്തുതന്നെ ദർഘാസുകൾ തുറക്കുന്നതായിരിക്കും . 


5 . 


ജില്ലാ ഓഫീസ് , 
ഭൂജല വകുപ്പ് , കാസർഗോഡ് . 


( ഒപ്പ് ) 
ജില്ലാ ഓഫീസർ . 


547 


Salim A 


Digitally signed by Salim A 
Date : 2021.09.25 14:57:28 
+ 05'30 ' 


